ഒഴിവാക്കുക 


ശൈഖ്‌ ഹമദ്‌ ബിന്‍ അതീഖ്‌ അന്നജ്ദി 


or AUIS 
BASIN 


al sls 





പൈശാചിക ബുദ്ധി 
ഒഴിവാക്കുക 


ശയ്ഖ്‌ ഹമദ്‌ ബിന്‍ അതീഖ്‌ അന്നജദി 





wl ൧൧ 


ശയ്ഖ്‌ ഹമദ്‌ ബിന്‍ അതീഖ്‌ അന്നജ്ദിയുടെ 
മുസ്‌ലിങ്ങളോടുള്ള പൊതുവായ ഉപദേശമാണിത്‌. ഇരുന്നൂറു 
വര്‍ഷങ്ങള്‍ക്ക്‌ മുമ്പ്‌ എഴുതപ്പെട്ടതെങ്കിലും അവ ഇന്നും 


uy 
| 


പ്രസക്തമാണ.....! 


അദ്ദുററുസ്സന്നീയ്യ വാല്യം 8, 75 - 79 താളുകള്‍ 


അറിയപ്പെടുന്നത്‌ പോലെ ധിഷണ അഥവാ ബുദ്ധി (അഖൽ, 
Intellect) 3 തരം ഉണ്ട്‌. 


1. സ്വാഭാവിക ബുദ്ധി (Natural Intellect) 


2. പ്രവാചക വെളിച്ചത്തില്‍ നിന്ന്‌ ലഭിച്ച വിശ്വാസത്തെ 
അടിസ്ഥാനമാക്കിയുള്ള ബുദ്ധി (Faith-based Intellect) 


3. പൈശാചികമായ കപട ബുദ്ധി (Satanic hypocritical Intellect) 


ഇതില്‍ അവസാനം പറഞ്ഞ വിഭാഗക്കാര്‍ തങ്ങള്‍ എന്തോ 
പ്രത്യേകതയുള്ളവരാണെന്നു സ്വയം കരുതുന്നു. ഇത്തരത്തിലുള്ള 
ബുദ്ധി പലയാളുകളിലും കാണാം. 


ബുദ്ധി (അഖൽ, Intellect) യെന്നാല്‍ എല്ലാവരേയും 
ത്ൃപ്തിപ്പെടുത്തലും അവരുടെ താല്‍പ്പര്യങ്ങള്‍ക്കും 
ആഗ്രഹങ്ങള്‍ക്കും എതിരെ പോകാതിരിക്കലും അവരുടെ സാഹൃദം 
നേടലുമാണെന്ന്‌ അതിന്റെ ഉടമകള്‍ കരുതുന്നതിനാല്‍ ഇത്‌ 
നാശത്തിന്റെ സത്തയും കാപട്യത്തിന്റെ ഫലവുമാണ്‌. 


നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യം ആളുകളുടെ 
ഭാഗമാകലാണെന്നും അവര്‍ നിങ്ങളെ വെറുക്കാന്‍ 
ഇടയാക്കരുതെന്നും അവര്‍ പറയുന്നു. 


എന്നാല്‍ ഇത്‌ ആത്മാവിന്റെ ജീര്‍ണ്ണതയും അധര്‍പതനവുമാണ്‌. 
നാല്‌ കാര്യങ്ങളാണ്‌ അതിന്‌ കാരണം. 


ഒന്ന്‌ 


ഇത്‌ ചെയ്യുന്ന വ്യക്തി അല്ലാഹുവിനെ പ്രകോപിപ്പിച്ചു കൊണ്ടാണ്‌ 
ആളുകളെ തൃപ്തിപ്പെടുത്തുന്നത്‌. അല്ലാഹുവിനെക്കാള്‍ അവന്റെ 
കണ്ണില്‍ ജനങ്ങള്‍ക്കാണ്‌ പ്രാധാന്യം. അല്ലാഹുവിനെ ദ്വേഷിപ്പിച്ചു 
കൊണ്ട്‌ ജനങ്ങളുടെ തൃപ്തി തേടുന്നവന്റെ പര്യവസാനം 
ജനങ്ങളുടെയും അല്ലാഹുവിന്റെയും കോപം 
ഏറ്റുവാങ്ങലിലായിരിക്കും. 


ഒരു റിപ്പോര്‍ട്ടില്‍ അല്ലാഹു പറഞ്ഞതായി 


ഉദ്ധരിക്കുന്നു, 'ഞാ൯ കോപിക്കുന്വോള്‍ എന്റെ ശാപം അവരുടെ 
സന്തതി പരമ്പരകളുടെ ഏഴാം തലമുറ വരെയത്തുന്നു. .!” 
അതിനാല്‍, നന്മ കല്‍പ്പിക്കാനും തിന്മ തടയാനും കഴിവുള്ളവന്‍ അത്‌ 
ഉപേക്ഷിക്കുകയാണെങ്കില്‍ അവന്റെ സന്തതിപരമ്പരകളുടെ ഏഴാം 
തലമുറ വരെ അല്ലാഹുവിന്റെ ശാപം വന്നെത്തും. താഴെപ്പറയുന്ന 
ഖുര്‍ആന്‍ വാക്യം ഇതിന്‌ തെളിവാണ്‌. അല്ലാഹു പറഞ്ഞു, 
"ഇസ്രായീല്‍ സന്തതികളിലെ സത്യനിഷേധികള്‍ ദാവൂദിന്റെയും, 
മര്‍യമിന്റെ മകന്‍ ഈസായുടെയും നാവിലൂടെ 
ശപിക്കപ്പെട്ടിരിക്കുന്നു. അവര്‍ അനുസരണക്കേട്‌ കാണിക്കുകയും, 
അതിക്രമം കൈക്കൊള്ളുകയും ചെയ്തതിന്റെ ഫലമത്രെ അത്‌." 
(5:78) ദീനിന്റെ കാര്യത്തില്‍ രാജിയാകുന്ന വ്യക്തി, അവന്‍ തന്നെ 


സഹായിക്കുമെന്ന്‌ കരുതിയതെന്താണോ അതിലൂടെ തന്നെ സ്വയം 
അധര്‍പതിക്കുകയാണെന്ന്‌ ഇതില്‍ നിന്നും വ്യക്തമാണ്‌. 


രണ്ട്‌ 


ദീനില്‍ കോംപ്രമൈസ്‌ ചെയ്തു കൊണ്ട്‌ അവന്‍ പ്രതാപം തേടാന്‍ 
ശ്രമിച്ചയിടത്ത്‌ നിന്ന്‌ തന്നെ അല്ലാഹു നിന്ദ്യതയുടെയും 
അപമാനത്തിന്റെയും വാതില്‍ അവന്‍ മേല്‍ തുറക്കുമെന്നത്‌ 
തീര്‍ച്ചയാണ്‌. സലഫുകളില്‍ ചിലര്‍ പറയുന്നു, "ആളുകളോട്‌ ഉള്ള 
തന്റെ ഭയം നിമിത്തം നന്മ കല്പിക്കലും തിന്മ തടയലും ആരെങ്കിലും 
ഉപേക്ഷിച്ചാല്‍ അവനോടു ആളുകള്‍ക്കുള്ള ആദരവും 
അനുസരണവും എടുത്ത്‌ മാറ്റപ്പെടും " 


അല്ലാഹു പറഞ്ഞു, "കപടവിശ്വാസികളും കപടവിശ്വാസിനികളും 
എല്ലാം ഒരേ തരക്കാരാകുന്നു. അവര്‍ ദുരാചാരം കല്ിക്കുകയും, 
സദാചാരത്തില്‍ നിന്ന്‌ വിലക്കുകയും, തങ്ങളുടെ കൈകള്‍ അവര്‍ 
പിന്‍വലിക്കുകയും ചെയ്യുന്നു. അവര്‍ അല്ലാഹുവെ മറന്നു. അപ്പോള്‍ 
അവന്‍ അവരെയും മറന്നു. തീര്‍ച്ചയായും കപടവിശ്വാസികള്‍ 
തന്നെയാണ്‌ ധിക്കാരികള്‍". (9:67) 


uy 


മൂന്ന്‌ 


ഏതെങ്കിലും തരത്തിലുള്ള അല്ലാഹുവിന്റെ ശിക്ഷയിറക്കപ്പെട്ടാല്‍ 
ദീനില്‍ കോംപ്രമൈസ്‌ ചെയ്യുന്നവന്‍ അതില്‍ ഒരു ഇരയായിരിക്കും. 


താഴെപ്പറയുന്ന വചനം ഇത്‌ തെളിയിക്കുന്നു. 


അല്ലാഹു പറഞ്ഞു, "ഒരു പരീക്ഷണം (ശിക്ഷ) വരുന്നത്‌ നിങ്ങള്‍ 
സൂക്ഷിച്ചു കൊള്ളുക. അത്‌ ബാധിക്കുന്നത്‌ നിങ്ങളില്‍ നിന്നുള്ള 
അക്രമികള്‍ക്ക്‌ പ്രത്യേകമായിട്ടാവുകയില്ല. അല്ലാഹു കഠിനമായി 
ശിക്ഷിക്കുന്നവനാണെന്ന്‌ നിങ്ങള്‍ മനസ്സിലാക്കുകയും ചെയ്യുക." 
(8:25) 


വഹ്ബ്‌ ഇബ്‌ന്‍ മുനബ്ബിഹില്‍ നിന്നും ഇബ്‌ന്‍ അബീ ദുന്‍യ റിപ്പോര്‍ട്ട്‌ 
ചെയ്യുന്നു, ദാവുദ്‌ നബി ഒരു തെറ്റ്‌ ചെയ്തപ്പോള്‍ അദ്ദേഹം പറഞ്ഞു, 
എന്റെ നാഥാ, എനിക്ക്‌ പൊറുത്തു തരണമേ. 


അപ്പോള്‍ അല്ലാഹു പറഞ്ഞു, ഞാന്‍ നിനക്ക്‌ പൊറുത്തു 
തന്നിരിക്കുന്നു. നിന്റെ പാപങ്ങള്‍ ഇസ്രായേല്‍ സന്തതികളുടെ മേത്‌ 
ചുമത്തുകയും ചെയ്തിരിക്കുന്നു 


ദാവൂദ്‌ ചോദിച്ചു, എന്റെ നാഥാ, എന്ത്‌ കൊണ്ടാണത്‌? നി ആരോടും 
ആരോടും അനീതി കാണിക്കുന്നവനല്ലല്ലോ? എങ്കില്‍ ഞാന്‍ ചെയ്ത 
തെറ്റിന്‌ നീ അത്‌ മറ്റുള്ളവരുടെ മേത്‌ ചുമത്തുമോ?” 


അപ്പോള്‍ അല്ലാഹു പറഞ്ഞു, കാരണം നീ ഈ തെറ്റ്‌ ചെയ്തപ്പോശ്‌ 
അതിന്റെ പേരില്‍ അവര്‍ നിന്നെ ഒരിക്കലും വിമര്‍ശിക്കാത്തത്‌ 


Ur 


ക്കാണ്ങാPmnത . 


ഇബ്‌ന്‍ അബീ ദുന്‍യ റിപ്പോര്‍ട്ട്‌ ചെയ്യുന്നു, 'യോഷ്യാ ബില്‍ നൂനിനു 
അല്ലാഹു വെളിപാട്‌ നല്‍കി], ഞാന്‍ നിന്റെ ജനതയില്‍ 40,000 
വരുന്ന സത്ക്കാര്‍മ്മികളെയും 60,000 ത്തോളം വരുന്ന 
നികൃഷ്ടരെയും നശിപ്പിക്കാന്‌ പോകുകയാണ്‌. ' 


അദ്ദേഹം ചോദിച്ചു, എന്റെ നാഥാ, അവരിലേ നികൃഷ്ട 
നശിപ്പിക്കപ്പെടുന്നത്‌ എനിക്ക്‌ മനസ്സിലാക്കാന്‍ കഴിയും. എന്നാല്‍ 
അവരിലെ സല്‍ക്കാര്‍മ്മികളെ നശിപ്പിക്കുന്നജ്‌ എന്തിനാണ്‌?” 


അല്ലാഹു പറഞ്ഞു, എന്റെ കോപത്തില്‍ എനിക്ക്‌ വേണ്ടി അവര്‍ 
കോപിച്ചില്ല. അവരിലെ നികൃഷ്ടര്‍ക്ക്‌ അവര്‍ ഭക്ഷണവും 
പാനീയങ്ങളും നല്‍കുകയും ചെയ്തു '. 


ഇബ്നു അബ്ദുല്‍ബറും മറ്റുള്ളവരും റിപ്പോര്‍ട്ട്‌ ചെയ്യുന്നു, 'അല്ലാഹു 
മലക്കുകളില്‍ ഒരുവന്‌ ഒരു പട്ടണത്തെ നശിപ്പിക്കാന്‍ കല്ലന 
കൊടുത്തു. 


മലക്ക്‌ ചോദിച്ചു, എന്റെ നാഥാ, അവിടെ നിന്നോടുള്ള നിരന്തരമായ 
ആരാധനയില്‍ കഴിഞ്ഞു കൂടുന്ന ഒരു ഭാതികവിരക്തനായ (സാഹിദ്‌) 
ഒരു നല്ല മനുഷ്യനുണ്ട്‌ 


അപ്പോള്‍ അല്ലാഹു പറഞ്ഞു, ശിക്ഷ അവനില്‍ നിന്ന്‌ തുടങ്ങുക. 
അവന്റെ നിലവിളി എനിക്ക്‌ കേള്‍ക്കണം. എനിക്ക്‌ 
കോപമുണ്ടാക്കുന്ന കാര്യങ്ങളില്‍ എന്റെ മാര്‍ഗത്തില്‍ ഒരിക്കല്‍ 


പോലും അവന്‍ ദേഷ്യം പ്രകടിച്ചിച്ചിട്ടില്ല' 


അതിനാല്‍, ശിക്ഷകള്‍ ഇറങ്ങുമ്പോള്‍ രക്ഷപ്പെടാനുള്ള ഏക മാര്‍ഗം 
അല്ലാഹു പറഞ്ഞതുപോലെ നന്മ കല്‍പിക്കുകയും തിന്മ തടയുകയും 
ചെയ്യുന്നവരില്‍ ഉള്‍പ്പെടലാണ്‌. അല്ലാഹു പറയുന്നു, "അങ്ങനെ 
അവരെ ഓര്‍മിപ്പിച്ചിരുന്ന ഉപദേശം അവര്‍ പൂര്‍ണമായും മറന്നപ്പോള്‍, 
തിന്മകള്‍ തടഞ്ഞിരുന്നവരെ നാം രക്ഷപ്പെടുത്തി. അതിക്രമം 
കാണിച്ചവരെയെല്ലാം അവരുടെ പാപവ്ൃത്തികളുടെ പേരില്‍ 

കൊടും ശിക്ഷയാല്‍ പിടികൂടുകയും ചെയ്തു." (7:165) 


നാല്‌ 


ആളുകളെ ത്യപ്തിപ്പെടുത്താന്‍ ദീനില്‍ കോംപ്രമൈസ്‌ ചെയ്യുന്ന 
വ്യക്തി ഒരു വ്യഭീചാരിയെക്കാളും കള്ളനെക്കാളും 
മദ്യപാനിയെക്കാളും മോശമാണ്‌. 


ഇമാം ഇബ്നുല്‍ ഖയ്യിം പറയുന്നു, "ദീന്‍ എന്നാല്‍ കേവലം 
ബാഹ്യമായ വിലക്കുകള്‍ ഉപേക്ഷിക്കലല്ല. മറിച്ച്‌, അല്ലാഹു 
ഇഷ്ടപ്പെടുന്ന കാര്യങ്ങള്‍ നിറവേറ്റുകയെന്നതാണ്‌. ഇന്നത്തെ 
ഭൂരിഭാഗം മതവിശ്വാസികളും ഇത്‌ ചെയ്യുന്നില്ല, 'ഭൂരിപക്ഷ ജനത' 
അവരുമായി യോജിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന 
കാര്യങ്ങളിലൊഴികെ. ജിഹാദ്‌, നന്മ കല്‍പിക്കലും തിന്മ തടയലും, 
അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും മാര്‍ഗത്തില്‍ ഉപദേശം 
നല്‍കല്‍, അല്ലാഹുവിനും അവന്റെ റസൂലിനും അവന്റെ 
ഗ്രന്ഥത്തിനും അവന്റെ ദീനിനും വിജയവും സഹായവും നല്‍കല്‍... 


എന്നിവ സംബന്ധിച്ചിടത്തോളം അവര്‍ അത്‌ നടപ്പാക്കുന്നത്‌ പോയിട്ട്‌, 
അവ നടപ്പാക്കാനുള്ള ആഗ്രഹം പോലും അവരുടെ ഭാഗത്ത്‌ നിന്ന്‌ 
ഉണ്ടാകുന്നില്ല. ദീനില്‍ ഏറ്റവും താഴ്ന്നവനും അല്ലാഹുവിങ്കല്‍ ഏറ്റവും 
മോശപ്പെട്ടവനും ഈ ബാധ്യതകളെ ഉപേക്ഷിക്കുന്നവനാണ്‌. അവന്‍ 
ഈ ലോകത്തിന്റേതായ എല്ലാത്തിനോടും വിരക്തി (സുഹ്ദ്‌) 
പ്രകടിപ്പിച്ചാലും ശരി. അല്ലാഹുവിനുവേണ്ടി തന്റെ മുഖം ദേഷ്യത്താൽ 
ചുവക്കുകയും അല്ലാഹുവിന്റെ പരിധികള്‍ ലംഘിക്കപ്പെടുന്നതിന്റെ 
പേരില്‍ കോപിക്കുകയും, തന്റെ ദീനിനെ സഹായിക്കാന്‍ 
തനിക്കുള്ളതെല്ലാം നല്‍കുകയും ചെയ്യുന്ന ഒരാളെ അവരില്‍ നിന്ന്‌ 
കണ്ടുകിട്ടുകയെന്നത്‌ വളരെ അപൂര്‍വമായി തീര്‍ന്നിരിക്കുന്നു. 
വന്‍പാപങ്ങള്‍ ചെയ്യുന്നവര്‍ ഇവരേക്കാള്‍ അല്ലാഹുവിന്റെ 
അടുക്കല്‍ മികച്ചവരാണ്‌." 


പകല്‍ മുഴുവന്‍ നോമ്പ്‌ എടുക്കുകയും രാത്രി മുഴുവന്‍ 
നിസ്കരിക്കുകയും എല്ലാ ഭതിക സുഖങ്ങളില്‍ നിന്നും 
വിട്ടുനില്‍ക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ച്‌ സങ്കലിക്കുക. 
ഇങ്ങനെയൊക്കെയാണെങ്കിലും അയാള്‍ ഒരിക്കലും അല്ലാഹുവിന്‌ 
വേണ്ടി കോപിക്കുകയോ അല്ലാഹുവിന്റെ അവകാശങ്ങള്‍ 
ലംഘിക്കപ്പെടുമ്പോള്‍ അവന്റെ മുഖം ചുവക്കുകയോ 
ചെയ്തിട്ടില്ലെങ്കില്‍.... അവന്‍ നന്മ കല്‍പ്പിക്കുകയൊ തിന്മ 
തടയുകയൊ ചെയുന്നില്ലെങ്കില്‍..... അത്തരമൊരു വ്യക്തി 
അല്ലാഹുവിങ്കല്‍ ഏറ്റവും വെറുക്കപ്പെട്ടവനും ദീനില്‍ ഏറ്റവും 
താഴ്ന്നവനുമാണ്‌. ഇത്തരക്കാരെക്കാള്‍ വന്‍പാപങള്‍ ചെയ്യുന്നവന്‍ 
അല്ലാഹുവിന്റെ അടുക്കല്‍ മികച്ചവരായിരിക്കും. 


നജ്ദി ഇമാം ശയ്ഖുല്‍ ഇസ്ലാം മുഹമ്മദ്‌ ഇബ്നു അബ്ദില്‍ വഹാബ്‌ 
പറഞ്ഞതായി വിശ്വസ്തനായൊരു വ്യക്തി എന്നോട്‌ പറഞ്ഞു, 


"തങ്ങളുടെ മുസ്ഹഫുകളുമായി മസ്ജിദുകളില്‍ ഇരിക്കുന്ന 
ചിലയാളുകളെ ഞാന്‍ കണ്ടു. അവര്‍ പാരായണം ചെയ്യുകയും 
കരയുകയും ചെയ്യുന്നുണ്ട്‌. എന്നാല്‍ അവര്‍ക്ക്‌ മുന്നില്‍ 
കാണുന്നവരോട്‌ നന്മ കല്പിക്കുകയോ അവര്‍ക്ക്‌ മുന്നില്‍ കാണുന്ന 
തിന്മകള്‍ തടയുകയോ ചെയ്യുന്നില്ല. ആളുകള്‍ അവര്‍ക്കരികിലേക്ക്‌ 
എത്താന്‍ തിടുക്കം കൂട്ടുന്നു. അവര്‍ പറയുന്നു, 'ഇവരാണ്‌ 
ഗുണങ്ങളുടെ ഉറവിടം.' ഞാന്‍ പറഞ്ഞു, 'അല്ല. ഇവര്‍ നിന്ദ്യതയുടെ 
ഉറവിടങ്ങളാണ്‌'' ഇത്‌ കേട്ട ഒരാള്‍ പറഞ്ഞു, 'ഇവര്‍ നിന്ദ്യതയുടെ 
ഉറവിടങ്ങളാണ്‌ എന്ന്‌ ഞാന്‍ പറയില്ല.' ഞാന്‍ പറഞ്ഞു, _ഇവര്‍ 
അന്ധരും ബധിരരുമാണ്‌!'" 


സലഫുകളില്‍ ചിലര്‍ പറഞ്ഞതിനെ ഇത്‌ പിന്തുണക്കുന്നു. അവര്‍ 
പറഞ്ഞു, "സത്യത്തെ കുറിച്ച്‌ മനം പൂണ്ടവന്‍ ഒരു നിശബ്ദ പിശാച്‌ 
ആണ്‌. വ്യാജം സംസാരിക്കുന്നവന്‍ സംസാരിക്കുന്ന പിശാചും." 


തന്റെ മാനത്താല്‍ ദീനില്‍ കോംപ്രമൈസ്‌ ചെയ്യുന്ന ഒരുവന്‍ 
അല്ലാഹുവിങ്കല്‍ ഏറ്റവും വെറുക്കപ്പെട്ടവനാണെന്ന്‌ 
തിരിച്ചറിയേണ്ടതുണ്ട്‌. അവന്‍ സ്വയം താന്‍ എത്ര നല്ലവനാണെന്നും 
തുറന്ന്‌ സംസാരിക്കുന്നുവെന്നും കരുതിയാലും ശരി. 


ജനങ്ങളുടെ തിന്മക്കെതിരെ സംസാരിക്കാതെ, ആളുകളുടെ 
അംഗീകാരവും തൃപ്തിയും തേടുന്നവന്‍..... ദീനിന്റെ കാര്യത്തില്‍ 
താന്‍ നടത്തിയ വിട്ടുവീഴ്ച്ചകളെ പ്രതി പശ്ചാത്തപിക്കുകയും 
അതില്‍ നിന്ന്‌ പിന്മാറുകയും ചെയ്യുന്നില്ലെങ്കില്‍ വന്‍പാപങ്ങള്‍ 
ചെയ്യുന്നവന്‍ അവനെക്കാള്‍ അല്ലാഹുവിങ്കല്‍ മികച്ചവരായിരിക്കും. 
താന്‍ സ്വയം ദീനീയാണെന്ന്‌ അവന്‍ കരുതുന്നുണ്ടെങ്കിലും ശരി. 


അതിനാല്‍ അല്ലാഹുവിന്റെ കല്‍പനകള്‍ പരസ്യമായി 
പ്രഖ്യാപിക്കുന്നതില്‍ നിന്ന്‌ നാവിനെ പിടിച്ചു നിര്‍ത്തുന്നവന്‍ ഒരു 
നിശബ്ദ പിശാചാണെന്ന്‌ വ്യക്തമായി അറിഞ്ഞിരിക്കുക. അവന്‍ 
എത്ര നോമ്പനുഷ്ഠിക്കുകയും പ്രാര്‍ത്ഥിക്കുകയും ചെയ്താലും എത്ര 
ഭാതിക വിരക്തനാണെങ്കിലും ശരി. 


അല്ലാഹുവേ, നിന്നെ കോപിപ്പിക്കുന്ന എല്ലാ പ്രവൃത്തികളില്‍ നിന്നും 
ഞാന്‍ നിന്നില്‍ അഭയം തേടുന്നു.പിശാചിനോട്‌ സാമ്യപ്പെടുന്ന എല്ലാ 
സ്വഭാവങ്ങളില്‍ നിന്നും... 


സംശയക്കാരില്‍ നിന്നും കാപട്യത്തില്‍ നിന്നും കുഫ്റില്‍ നിന്നും 
ദീനില്‍ വിട്ടുവീഴ്ച ചെയ്യുന്നതില്‍ നിന്നും ഞാന്‍ നിന്നോട്‌ കാവലിനെ 
ചോദിക്കുന്നു... 


മുഹമ്മദ്‌ നബിയിലും കുടുംബത്തിലും മുഴുവന്‍ സ്വഹാബത്തിനും 
മേല്‍ അല്ലാഹുവിന്റെ രക്ഷയും കാരുണ്യവും ഉണ്ടാകട്ടെ. 


